Government of Kerala 
കേരള സർക്കാർ 

2010 


| Reg . No . രജി. നമ്പർ 
KL / TV ( N ) /12 / 2009 - 2011 


64 


0 


ാർ 


" 


V 
GOVERY 


ം സ 
MENT OF 


KEDALA 


त्याव अवत 


ന 


KERALA GAZETTE 

- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


13th July 2010 
2010 ജൂലൈ 13 


Vol. LV 


No. 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


വാല്യം 55 


നമ്പർ 


22nd Ashadha 1932 
1932 ആഷാഢം 22 


PART III 


Medical Education Department 


TENDER NOTICE 
[ No. 6/ 2010 -11 MCTCR ) 


No. D2-8122/2010/ MCTCR . 


17th June 2010 . 


Sealed tenders are invited for the Cleaning of Water 
Tanks in both Hospitals and Medical College Campus 
( 160 Nos.) of Medical College , Thrissur . The tender should 
be superscribed “ Tender No. 6 /2010 - 11 /MCTCR for the 
Cleaning of Water Tanks in both Hospitals and Medical 
College Campus” and addressed to the Principal, Medical 
College , Thrissur. The last date fixed for the receipt of 
tender is at 1 p. m . on 30 -7 - 2010 and opening is at 3 p . m . 
on 30 -7 - 2010 . Sale of tender will be closed at 4 p. m . on 
29 - 7 -2010 . The cost of tender form is Rs. 416 and 
duplicate copy is Rs. 208 . The tender form is not 
transferable . Money Order will be accepted towards cost 
of tender form till 23- 7- 2010 . Rs. 50 should be sent 
additionally if needed by post . Further details can be had 
from the office of the undersigned . 


- തൃശ്ശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ രണ്ടു 
ആശുപ്രതികളിലേയും കോളേജ് ക്യാംപസിലേയും (160 എണ്ണം) 
കുടിവെള്ള സംഭരണികൾ വൃത്തിയാക്കുന്നതിന് തയ്യാറുള്ളവരിൽ 
നിന്നും മുദ്രവെച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
- ദർഘാസുകൾ നമ്പർ 6/ 2010 - 11/ എം . സി . ടി. സി .ആർ. എന്ന് 
രേഖപ്പെടുത്തേണ്ടതും, പ്രിൻസിപ്പാൾ, മെഡിക്കൽ കോളേജ്, 
തൃശ്ശൂർ, മുളങ്കുന്നത്തുകാവ്- 680 596 എന്ന വിലാസത്തിൽ 
30 - 7- 2010 ഉച്ചയ്ക്ക് 1 മണിക്ക് മുമ്പായി അയച്ചു തരേണ്ടതും 
ആകുന്നു . ദർഘാസുകൾ അന്നേദിവസം 3 മണിക്ക് ബന്ധപ്പെട്ട 
വരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതും ആണ്. ദർഘാസ് 
ഫാറത്തിന്റെ വില 416 രൂപ. ഡ്യൂപ്ലിക്കേറ്റ് ഫാറത്തിന്റെ വില 
208 രൂപ. ഫാറം വിൽപ്പന അവസാനിക്കുന്ന തീയതി 29 -7 - 2010 , 
4 മണി. മണിയോർഡർ സ്വീകരിക്കുന്ന അവസാന തീയതി 
23- 7 -2010 , 4 മണി. ഫോറം തപാലിൽ ലഭിക്കണമെന്നുള്ളവർ 
രൂപ 50 ചേർത്ത് മണിയോർഡർ അയ യ് ക്കേ ണ്ട താ ണ് . 
വൈകിക്കിട്ടുന്ന ദർഘാസുകൾ യാതൊരു കാരണവശാലും 
സ്വീകരിക്കുന്നതല്ല. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി 
പ്രവർത്തി ദിവസങ്ങളിൽ ബന്ധപ്പെടുക. 


Govt. Medical College, 
Thrissur. 


(Sd.) 
Principal. 


